Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


No. 


20th March 2012 

2012 മാർച്ച് 20 
30th Phalguna 1933 
- 1933 ഫാൽഗുനം 30 


12 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ 172 / 2011/QSW. 


2012 ഫെബ്രുവരി 27. 


കേരള ഗവർണ്ണർക്കു വേി ഭൂജ ല വകുപ്പ്, അസിസ്റ്റന്റ് 
എക്സ്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് 
ആന്റ് സ്റ്റോഴ്സ്, കാവനാട്, കൊല്ലം-3 - ന്റെ കാര്യാലയത്തിൽ 
ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ 
ശൂന്യമായ KRB -541 Ashok Leyland Lorry-1987 മോഡൽ 
പരസ്യമായ ലേല / ദർ ഘാസ് നടപടിക്രമം 2012 മാർച്ച് 
മാസം 29 -ാം തീയതി 3 മണിക്ക് ഈ ആഫീസിൽ വച്ച് ന 
ടത്തപ്പെടുന്നതാണ്. അന്നേദിവസം അവധിയായി പ്രഖ്യാപ 
ിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിനത്തിൽ ഇതേ 
സമയം ടി നടപടികൾ നടത്തപ്പെടുന്നതാണ്. 


അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദർഘാസ് കവറിനു പ 
റത്ത് ടി പരസ്യ നമ്പരും തീയതിയും മേൽവിലാസവും 
വ്യക്തമായി കാണിച്ചിരിക്കേതുമാകുന്നു . പരസ്യമായ ലേലം 
അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള ദർഘാസുകൾ പരസ്യ 
മായി പരിശോധിക്കുന്നതും ലേലത്തിലോ ദർഘാസിനോ ഉള്ള 
കൂടിയ തുക ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ 
കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത ര് കൂടിയ തുക 
വിളിക്കപ്പെട്ടവരുൾപ്പെടെ മൂന്നുപേരുടേയും നിരതദ്രവ്യം 
ഒഴികെ മറ്റുള്ളവരുടെ തുക അന്ന് തന്നെ തിരികെ 
കൊടുക്കുന്നതുമാണ്. സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ നികുതി 
ഉൾപ്പെടെ മൊത്തം തുകയും അടച്ച് സ്വന്തം ചിലവിൽ ടി 
സാധനം ടി ആഫീസിൽ നിന്നും ഏഴ് ദിവസത്തിനുള്ളിൽ 
നീക്കം ചെയ്യേതുമാകുന്നു . ലേല തീയതിക്ക് മുമ്പുള്ള ഏഴ് 
ദിവസത്തിനുള്ളിൽ ടി സാധനം പരിശോധിക്കുവാൻ അന 
വദിക്കുന്നതാണ്. മറ്റ് എല്ലാ ലേല/ദർഘാസ് കേരള സർക്കാർ 
നിയമങ്ങളും നിബന്ധനകളും ബാധകമായിരിക്കും. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്ന് പ 
കൽ 2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ 8,000 (എണ്ണായിരം 
മാത്രം) അടച്ച് ടോക്കൺ എടുത്തിരിക്കേതും അഥവാ 
ദർഘാസ് തരുന്നവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിന 
ീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, കാവന 
ാട്, കൊല്ലത്തിന്റെ പേരിൽ കൊല്ലത്ത് മാറാവുന്ന ഡാഫ്റ്റ് 
സഹിതം ലേല ദിവസം 2 മണിക്ക് മുമ്പായി ഈ ആഫീസിൽ 
സമർപ്പിക്കേതുമാകുന്നു . എല്ലാവർക്കും സുഗമമായി ദർഘാസ് 
നടപടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് വെള്ള കടലാസിലുള്ള 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
സെൻട്രൽ വർക്ക്ഷോപ്പ് 
ആന്റ് സ്റ്റോഴ്സ്, 
എക്സിക്യൂട്ടീവ് 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
കാവനാട്, കൊല്ലം. 


